Regn . No . KERBIL / 2012/45073 

dated 5 - 9 - 2012 with RNI 


o 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 


Reg . No . KL/ TV ( N )/ 634 /2015 -17 


| 


2017 


കയ 
GOVERNN 


രള സർക്ക 
NMENT OF 


ക്കാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


2017 ഒക്ടോബർ 10 
| 10th October 2017 

1193 കന്നി 24 
| 24th Kanni 1193 


നമ്പർ 


Vol. VI 


No . 


Thiruvananthapuram , 

Tuesday 


1939 ആശ്വിനം 18 
18th Aswina 1939 


PART III 


Public Works Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഇ .എൽ. ഡി . ടി.എൻ./ 13 /2017 - 18 . 

2017 സെപ്റ്റംബർ 18. 
കേരള ഗവർണ്ണർക്കുവേണ്ടി താഴെ പറയുന്ന പ്രവർത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പ്, വൈദ്യുത വിഭാഗം എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കോഴിക്കോട് മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 17 - 10 - 2017, 3 മണി വരെ 
സ്വീകരിക്കുന്നതും അന്നേദിവസം 3. 30 - ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം 
അവധി ആയാൽ അടുത്ത പ്രവൃത്തിദിവസം ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


SGST- കാലാവധി 


( 2 ) 


GST @ 

- 12 % 
ദർഘാസ് നമ്പരും 

- ദർഘാസ് ( CGST. പ്രവൃത്തി കരാറുകാരുടെ 
| കമ 

നിരതദ്രവ്യം ( പമാണത്തിന്റെ 
പ്രവൃത്തിയുടെ പേരും 

പൂർത്തീകരണ യോഗ്യത 
നമ്പർ 
അടങ്കൽ തുകയും 

വില 

6 % ) 
- ( 1) 

(3) ( 4) ( 5) ( 6) 

(7 ) 
82 / 2 017 - 18 - കോഴി ക്കോട് ഗവൺമെന്റ് 
മാന സികാരോഗ്യ കേന്ദ്ര ത്തിലെ പാനൽ 
ലോൻടിയിൽ പാനൽ ബോർഡുകളുടെ 

എ , ബി , സി 
സ്റ്റാൻഡേർഡൈസേഷൻ (പുനർ ദർഘാസ്) - 

വിഭാഗം 
2,43,097 

8 ,600 

30 ദിവസം കരാറുകാർ 
83 / 2017 - 18 - കോഴി ക്കോട് ഗവൺ മെ ന്റ് 
ലെപസി ആശു പ്രതിയിലെ കത്തിനശിച്ച 
കേബിളുകളും, ഡീസൽ ഫീസർ പില്ലറും 
മാറ്റി സ്ഥാപിക്കൽ - 4,71,682 

11, 800 - 1,000 

120 30 ദിവസം 


700 


84 


2 


120 


Gaz , No. 40/ 2017/DTP (PWD ). 


267 


22nd AUG. 2017] 


PUBLIC WORKS DEPARTMENT 


250 


( 2 ) 


( 7 ) 


3 


എ , ബി , സി 

വിഭാഗം 
30 ദിവസം കരാറുകാർ 


5, 600 


500 


60 


- 8,300 


700 


700 


84 


84 


30 ദിവസം 


- 5 


12 , 000 


1, 000 


120 


30 ദിവസം 


84 / 2017 - 18 - കാ ഴി ക്കോട് ഗ വ ണ മ ന 
മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി 
ബ്ലോക്കിലെ 500 കെ . വി . എ . ഡീസൽ 
ജനറേറ്ററിന്റെ അറ്റകുറ്റപണി - 2,21,895 
85 / 2017 -18 - വയനാട്- പൂതാടി ഗ്രാമപഞ്ചായത്ത് 

പാജക് ട് നമ്പർ 36 0 / 2 016 കേണിച്ചിറ 
പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഐ . പി. ബ്ലോക്ക് 
പുനർ വൈദ്യുതീകരണം ( പുനർ ദർഘാസ്) 
- 3 ,28, 451 
86 / 2017 - 18 - വയനാട്-മാനന്തവാടി ബ്ലോക്ക് 
പഞ്ചായത്ത് പ്രോജക്ട് നമ്പർ 58 / 17 ബ്ലോക്ക് 
പഞ്ചായത്ത് ആഫീസിൽ 15 കെ . വി. എ . ഡീസൽ 
ജനറേറ്റർ സ്ഥാപിക്കൽ (പുനർ ദർഘാസ്) 
- 4 ,78,783 
8 7 | 2 0 17 - 18 - ക ണ്ണൂ ർ ഗ വ ണ മ ന 
ഐ . ടി. ഐ . യിലെ എം .ആർ. എ . സി. മാർക്ക് 
ഷോപ്പിലെ വൈദ്യുതീകരണം പുനരുദ്ധരിക്കൽ - 
- 4,52,285 
88 /2017 - 18 - ക ണ്ണ പ ര ഗ വ ണ മ ന 
ഐ . ടി . ഐ . യിലെ ഇലക്ട്രോണിക്സ് വർക്ക് 
ഷോപ്പിലെ പുനർ വൈദ്യു തീ ക രണം- - 
- 3,16,090 
89 /2017 -18 - മലപ്പുറം- പൊന്നാനി ജുഡീഷ്യൽ 
ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ 
വൈദ്യുത പ്രതിഷ്ടാപനങ്ങളുടെ നവീകരണം - 

1, 88, 985 
90 / 2017 -18 മലപ്പുറം- തിരൂരങ്ങാടി സബ് 
ട്രഷറിയിലെ വൈദ്യുത പ്രതിഷ്ടാപനങ്ങളുടെ 
നവീകരണം - - 3,08, 449 
91/ 2017 - 18 - കാസ റ ഗോഡ് ജില്ല യില 
കാ ഞ്ഞ ങ്ങാട് ജില്ലാ ആശുപത്രിയിലെ 
ട്രോമകെയർ സെന്റർ നവീകരണം അധിക 
വൈദ്യുതീകരണം- 3,43, 935 


11, 400 


1,000 


120 


45 ദിവസം 


7 


8 ,000 


700 


45 ദിവസം 


- 8 


4 , 800 


410 


49 


30 ദിവസം 


7, 800 


700 


84 


30 ദിവസം 


10 


8, 600 


700 


84 


30 ദിവസം 


- ദർഘാസുകൾ വെബ്സൈറ്റായ www.keralapwd.gov.in - ൽ ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 10 ദിവസത്തിന് 
മുമ്പ് മുതൽ ലഭ്യമാണ്. ആയത് കരാറുകാർ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
പൊതുമരാമത്ത് വകുപ്പ് ( വൈദ്യുത വിഭാഗം), കോഴിക്കോട് എന്ന വിലാസത്തിൽ മുദ്രവച്ച കവറുകളിൽ പ്രവൃത്തിയുടെ പേരും 
ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത് സമർപ്പിക്കേണ്ടതുമാണ്. 

- ദർഘാ സു കൾ രജി സ്റ്റേർഡ്/ സ് പീഡ് തപാൽ മുഖേന മാത്രമേ സ്വീക രി ക്കു ക യു ള്ളൂ . തപാ ലി ലു ണ്ടാ കുന്ന 
കാലതാമസത്തിന് ഈ ഓഫീസ് ഉത്തരവാദിയായിരിക്കുന്നതല്ല. 

- ദർഘാസ് ഫോറത്തിന്റെ വില 0059 - 80 - 800 - 96 (02 ) എന്ന ശീർഷകത്തിൽ ട്രഷറിയിലും നികുതി GST @ 12 % 
( CGST- 6 % +SGST- 6 %) ഒടുക്കി ചെലാൻ രസീത് ടെണ്ടർ (പമാ ണ ത്തോടൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ്. നിര തദ്രവ്യം, 
കരാറുകാരുടെ നിലവിലുള്ള ലൈസൻസിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, നിർദ്ദിഷ്ട ഫോറത്തിലുള്ള പ്രാഥമിക കരാർ 
- 200 - ന്റെ മുദ്രഎത്ര ത്തിൽ ടൈപ്പ് ചെയ്തത് എന്നിവ ആവ ശ്യ മായ മറ്റു രേഖകൾ സഹിതം ദർഘാ സി നോ ടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് വകുപ്പ് ( ഇലക്ട്രിക്കൽ), 
കോഴിക്കോട്. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


268 


